Kerala Gazette No. 15 dated 12th April 2011. 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


മ്പർ 21766 ലെഗ്. സി2 / 2009/ നിയമം. 


തിരുവനന്തപുരം, 2011 ജനുവരി 28 . 


കേരള 

സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധീകരിക്കുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിന് 2011 ജനുവരി 27 -ാം 
തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
കെ . മധുസൂദനൻ നായർ, 
ിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ കേരള കർഷക തൊഴിലാളി ( ഭേദഗതി) ആക്റ്റ് 


1974 - ലെ കേരള കർഷക തൊഴിലാളി ആക്ട് 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


വീ അം 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്റ്റ് ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീ ആം ഭേദ 
ഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ താഴെപ്പറയും പകാരം 
നിയമമു ക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2010 - ലെ കേരള കർഷക തൊഴിലാളി ( ഭേദഗതി) ആക്റ്റ്എന്ന് 
പേര് പറയാം. 


2010 


ജനുവരി 


5 -ാം 


തീയതി 


പ്രാബല്യത്തിൽ 


വന്നതായി 


- ( 2) ഇത് 
കരുതപ്പെടേ താണ്. 


2. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. 1974 - ലെ കേരള കർഷക തൊഴിലാളി ആക്ടിന്റെ ( 1974- ലെ 18 ) ( ഇതിനുശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് 

പരാമർശിക്കപ്പെടുക) 
9 -ാം വകുപ്പിൽ, - 


ഉപവകുപ്പിനു 


പകരം 


താഴെപ്പറയുന്ന 


ഉപവകുപ്പ് 


(1) -ാം 
ചേർക്കേ താണ്, അതായത് - 


- " ( 1 ) 

നാൽപ്പത് ആറിൽ കൂടുതൽ വിസ്തൃതിയുള്ള കൃഷിഭൂമി 
കൈവശമുള്ളഓരോ ഭൂവുടമയും അയാൾ നാൽപ്പത് ആറിൽ കൂടുതലായോ അതിന്റെ ഭാഗമായോ കൈവശം വച്ചിട്ടുള്ള 
ഭൂമിയ്ക്ക് - പ്രതിവർഷം 

ഓരോ 

- ആറിനും 
ഇരുപത്തിയഞ്ച് പൈസ എന്ന നിരക്കിൽ നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ നിധിയിലേക്ക് അംശദായം നൽകേ താണ്. 


(ii ) ( 3) -ാം ഉപവകുപ്പിനു ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്ചേർക്കേ താണ്, അതായത് 


- “(4) രജിസ്റ്റർ ചെയ്ത കർഷക തൊഴിലാളികൾ ഓരോ സാമ്പത്തിക വർഷവും നൽകുന്ന അംശദായത്തിനു 
തുല്യമായ ഒരു തുക സർക്കാർ വർഷം തോറും, ഗ്രാന്റായി, നിധിയിലേയ്ക്ക്നൽകേ താണ്. 


കേരള 


കർഷക 


- തൊഴിലാളി 


- 3. റദ്ദാക്കലും 

ഒഴിവാക്കലും. (1) 2010 - ലെ 
( ഭേദഗതി) ഓർഡിനൻസ് ( 2010 - ലെ 36 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻ കീഴിൽ ചെയ്തതോ 

ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ 

ഏതെങ്കിലും 

കാര്യമോ - എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ 
ചെയ്തതായോ 

എടുത്തതായോ 
കരുതപ്പെടേ താണ്. 


( ശരിത്തർജ്ജമ ) 


സി. രമണി, 
കുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


